Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


10 


സ 


V 
GOVEREIRO 


SERALA V 


- 


VMENT OF 
न्यात अपर 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


14th July 2009 
2009 ജൂലൈ14 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 28 


വാല്യം 54 


നമ്പർ 


23rd Ashadha 1931 
1931 ആഷാഢം 23 


PART III 
Co -operative Department 


പത്തനംതിട്ട ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ സി . എസ്. 5463/ 05 / കെ . ഡിസ്. 


2009 മേയ് 23 . 


സൂചന (1) തിരുവല്ല (ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഫീസിലെ നിരണം യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 31- 12 - 2006 - ലെ 

-- സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരമുള്ള പരിശോധന റിപ്പോർട്ട്. 

(2) തിരുവല്ല ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 18 - 1-2007 - ലെ ജി. 651/ 06 -ാം നമ്പർ കത്ത്. 
- എ . 353 -ാം നമ്പർ ദേവസ്വം ബോർഡ് പമ്പാ കോളേജ് 17 -1- 1975- ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് 21-3 -1975 - ൽ പ്രവർത്തനം ആരംഭിച്ചു . 
ദേവസ്വം ബോർഡ് പമ്പാ കോളേജിലെ 18 വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും അംഗത്വം നൽകാമെന്ന് 
വ്യവസ്ഥ ചെയ്തിരുന്നു . മറ്റു വിദ്യാർത്ഥികൾ അസോസിയേറ്റ് അംഗങ്ങളുമായിരുന്നു . കോളേജിലെ വിദ്യാർത്ഥികൾക്കും 
മറ്റിതര ജീവനക്കാർക്കും ആവശ്യമായ പുസ്തകങ്ങൾ, നോട്ടുബുക്കുകൾ, ഉപഭോക്ത സാധനങ്ങൾ എന്നിവ വിൽപ്പന നടത്തുക, 
കാന്റീൻ നടത്തുക എന്നിവയായിരുന്നു സംഘത്തിന്റെ ഉദ്ദേശ്യലക്ഷ്യങ്ങൾ. എന്നാൽ 2003- 04 വർഷംവരെ സംഘം കാര്യക്ഷമമായി 
പ്രവർത്തിച്ചുവെങ്കിലും 2004- 05 വർഷംമുതൽ പ്രവർത്തനം മന്ദീഭവിച്ച് പോയിട്ടുള്ളതാണെന്നും 24- 9 -2004 -നുശേഷം യാതൊരു 
പ്രവർത്തനവുമില്ലാതെ പ്രവർത്തനരഹിതമാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു . ആയതിനാൽ സംഘം പ്രവർത്തനം സംബന്ധിച്ച് 
സഹകരണ നിയമം 66 -ാം വകുപ്പുപ്രകാരം പരിശോധന നടത്തുന്നതിന് തിരുവല്ല (ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് 
പ്രകാരം ടി ആഫീസിലെ നിരണം യൂണിററ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു . സൂചന ( 1) പ്രകാരം സമർപ്പിച്ച 
റിപ്പോർട്ടിൽ സംഘം പ്രവർത്തനം പുനരുദ്ധരിക്കാൻ യാതൊരു സാദ്ധ്യതയുമില്ലാത്തതിനാൽ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് 
നടപടി സ്വീകരിക്കാവുന്നതാണെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. പരിശോധനാറിപ്പോർട്ട് തിരുവല്ല ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാർ 
ശുപാർശ ചെയ്ത സൂചന (2 ) കത്തുപ്രകാരം സമർപ്പിച്ചിട്ടുണ്ട്. സംഘം പൊതുയോഗത്തിന്റെ 19 - 1- 2006 - ലെ 2 -ാം നമ്പർ തീരുമാന 
പ്രകാരവും സംഘം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളതാണ്. 

-- സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി സഹകരണ നിയമം 71 (1) വകുപ്പ് പ്രകാരം ടി സംഘത്തിന്റെ ഏറ്റവും ഒടുവിലായി 
നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയംഗങ്ങൾക്ക് ടി സംഘം ലിക്വിഡേറ്റ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണം കാണിക്കുന്നതിന് 


208 


KERALA GAZETTE 


[ PART III 


ആവശ്യപ്പെട്ടുകൊണ്ട് സൂചന (3 ) പ്രകാരം നോട്ടീസ് നൽകി. ബന്ധപ്പെട്ട സർക്കിൾ സഹകരണ യൂണിയന്റെയും അഭിപ്രായം 
ആരായുകയുണ്ടായി. എന്നാൽ നിശ്ചിയിക്കപ്പെട്ടിരുന്ന തീയതിയ്ക്കകവും സമയത്തും നേരിട്ട് ഹാജരാവുകയോ, രേഖാമൂലം 
യാതൊന്നും ബോധിപ്പിക്കുകയോ ഉണ്ടായില്ല , അവധിക്ക് അപേക്ഷിക്കുകയോ ഉണ്ടായില്ല . ആയതിനാൽ ടി സംഘം തുടർന്ന് 
പ്രവർത്തിക്കത്തെക്ക് സാധ്യതകൾ ഒന്നുമില്ലെന്നും ഇപ്രകാരം തുടരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും ബോദ്ധ്യ 
പ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം ( 1999- ൽ ഭേദഗതി ചെയ്തത്) 71( 1) വകുപ്പുപ്രകാരം എ . 353 -ാം നമ്പർ പമ്പാ ദേവസ്വം ബോർഡ് 
കോളേജ് സഹകരണ സംഘം ( ക്ലിപ്തം) പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . തിരുവല്ല അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ നിരണം യൂണിററ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിരിക്കുന്നു . 
ടിയാൾ ഉടൻതന്നെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ചാർജെടുക്കേണ്ടതും ചാർജ്ജ് എടുത്ത തീയതിയിലെ ബാക്കി പത്രവും 
മററു മുതലുകളുടേയും റിക്കാർഡുകളുടേയും വിവരങ്ങൾ ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)റുടെ കാര്യാലയം, 
പത്തനംതിട്ട. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


REGISTRATION CERTIFICATE 


2 . Date of Registration — 21-5 -2009 . 
3 . Address — Palakkad Taluk , Palakkad District. 


4 . Liability — Limited . 


No. 644/2009/ o . 

21st May 2009. 
I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following Society , the particulars which is furnished in the 
Categorical Statement is registered by me as a 
Co - operative Society under the said act on the basis of 
limited liability and the bye- laws of the aforesaid society is 
also hereby registered under the said Section . 


5 . Area of Operation — The whole area of Palakkad 

District. 
6 . Main Objects — To establish a well equipped 

Homoeopathic Hospital in the area of operation . 
7. Type of Society — 15 (6 ) 2 
8. Authorised Share Capital - Rs. 25,00 ,000 


9. Maximum Borrowing Power — 100 times of paid up 
-- Share Capital + Reserve Fund. 


Categorical Statement 


1. Name and Number of Society — The Palakkad Jilla 

Co - operative Regional Institute of Homoeopathic 
Hospital and Research Centre Ltd . No. P. 1289. 


( Sd.) 
Joint Registrar (General). 


Palakkad. 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 


നമ്പർ 4910/2008 / എ . ഇ .എൽ. കെ . ഡിസ്. 


2009 മേയ് 11. 


സൂചന: - (1) ഈ ആഫീസിലെ 18 - 12- 1999 - ലെ 6222 / 2009/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

(2 ) സംഘം ലിക്വിഡേറ്ററുടെ 571/ 2004/ എ . ജെ . നമ്പറായുള്ള 31- 3- 2009 - ലെ നടപടിക്രമം. 


നമ്പർ സി . 999 ആയി രജിസ്റ്റർ ചെയ്ത പ്രിയദർശിനി മെമ്മോറിയൽ കോ - ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ 
പ്രവർത്തനം നിലച്ചുപോയതിനാൽ സൂചന (1) വഴി കേരള സഹകരണ നിയമം വകുപ്പ് 71 (2 )( ബി) അനുസരിച്ച് സമാപീകരണത്തിന് 
ഉത്തരവിടുകയും ലിക്വഡേറ്ററായി കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ അഞ്ചരക്കണ്ടിയൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 2 - 1 - 2002 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

-- മേൽസൂചന ( 2 ) വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കി രജിസ്ട്രേഷൻ റദ്ദ് ചെയ് 
ഉത്തരവാകണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. സൂചന (2) നടപടിക്രമത്തിന്റെ ഒരു പകർപ്പ് ഇതോടൊപ്പം അടക്കം ചെയ്യുന്നു . 


14th JULY 2009 ] 


CO - OPERATIVE DEPARTMENT 


209 


സംഘം കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിററ് ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ 
പൂർത്തിയായ സാഹചര്യത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് 
നമ്പർ സി 999 ആയി രജിസ്റർ ചെയ്ത പ്രിയദർശിനി മെമ്മോറിയൽ കോ - ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 
ലിക്വിഡേററർ 3 വർക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് 
വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


ക്ളിപ്തം നമ്പർ സി 999 പ്രിയദർശിനി മെമ്മോറിയൽ റൂറൽ കോ - ഓപ്പറേറ്റീവ് ഹോസ്പിററൽ സൊസൈറ്റി 

ലിക്വിഡേറ്ററുടെ ഉത്തരവിന്റെ പകർപ്പ് 
നമ്പർ 571 /2004/ എ . ജെ . 

2009 മാർച്ച് 31. 
സൂചന: - (1) കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ( ജനറൽ) 6222 /99 / എ . ഇ .എൽ. 18 -12- 1999- ലെ 

ഉത്തരവ്. 
(2) കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ( ജനറൽ) 6- 11-2008- ലെ 4910 / 08/ എ . ഇ .എൽ. 

നമ്പർ ഉത്തരവ്. 


പ്രിയദർശിനി മെമ്മോറിയൽ റൂറൽ കോ -ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ ലിക്വഡേറ്ററായി സൂചന (1) ഉത്തരവ് 
പ്രകാരം അഞ്ചരകണ്ടി യൂണിററ് ഇൻസ്പെക്ടറെ സഹകരണനിയമം വകുപ്പ് 72 പ്രകാരം സമാപീകരണ നടപടികൾ പൂർത്തീകരി 
ക്കു ന്ന തിനു വേണ്ടി ലിക്വിഡേറ്ററായി നിയമിക്കുകയും അഞ്ചരക്കണ്ടിയൂണിറ്റ് ഇൻസ്പെക്ടർ 2 -1 -2002 - ന് സ്വമേധയാ 
ചാർജ്ജടുക്കുകയും ചെയ്തിട്ടുണ്ട്. 

- 5- 8- 1986 - ന് രജിസ്റ്റർ ചെയ്യുകയും 5- 10 -1986- ന് എടക്കാട് ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത സംഘം 
പ്രവർത്തന രഹിതമായതിനാൽ സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററെ നിയമിക്കുകയും ലിക്വിഡേററർ 
ചാർജ്ജടുക്കുകയുമാണുണ്ടായത്. 

- സംഘത്തിന്റെ റിക്കാർഡുകളും ആസ്തികളും എല്ലാ അക്കൗണ്ട്പുസ്തകങ്ങളും കണ്ടെത്തുവാനോ ഏറ്റെടുക്കുവാനോ 
ലിക്വിഡേററർക്ക് സാധിച്ചിട്ടില്ല . 1994 - 95 വർഷംവരെ പൂർത്തീകരിച്ച ആഡിററ് സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് ലിക്വിഡേറ്റർ 
ചാർജ്ജടുത്ത തീയതിക്ക് ബാക്കിപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. 

2 - 1 - 2002 - ലെ ബാക്കി പത്രം 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


രൂപ് 


രൂപ് 


84, 200 . 00 


18. 83 


17 , 000 . 00 


77. 60 


44,873 .93 


100. 00 


2 ,689 . 83 


1,050. 00 


ഓഹരി മൂലധനം 
നിക്ഷേപം 
തേയ്മാന ഫണ്ട് 
ഡെഫിസിറ്റ് സ്റ്റോക്ക് കരുതൽ 
കൊടുക്കുവാനുള്ള പലിശ 
ജീവനക്കാരുടെ സെക്യൂരിറ്റി നിക്ഷേപം 
എസ്റ്റാബ്ലിഷ്മെന്റ് ആന്റ്കണ്ടിജൻസീസ് 
സംഘത്തിൽ നിന്നും കൊടുക്കേണ്ടവ 


23, 399.50 


36 ,725 .62 


15 , 250.00 


കയ്യിരിപ്പ് തുക 
ജില്ലാ ബാങ്ക് 
ജില്ലാ ബാങ്കിൽ ഓഹരി 
ടെലഫോൺ ഡിപ്പോസിററ് 
ഫർണിച്ചർ 
ഫിക്ചേഴ്സ് ആന്റ് ഫിറ്റിംഗ്സ് 
ഡാമേജസ് സ്റ്റോക്ക് 
അഡ്വാൻസുകൾ സംഘത്തിന് 
വരേണ്ടവ 
ലാഭനഷ്ട കണക്ക് പ്രകാരം 
അററ നഷ്ടം 


12 ,123 .37 


27 ,955. 16 


2 ,689.83 


9 ,795 .06 


6 , 106 . 00 


1, 66 ,272 .23 


ആകെ 


2 , 25,163 .48 


ആകെ 


| 2 , 25 ,163 . 48 


സംഘത്തിൽ നിന്നും കൊടുക്കുവാനുള്ളതും സംഘത്തിന് ലഭിക്കുവാനുള്ളതുമായ തുകകളുടെ ക്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെ 
ടുത്തിയെങ്കിലും നാളിതുവരെയായി ക്ലെയിം നോട്ടീസ് ഒന്നുംതന്നെ ലഭിച്ചിട്ടില്ല. ലിക്വിഡേഷൻ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി 
കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ( കണ്ണൂർ ഈവനിംഗ് ബ്രാഞ്ച്) ലിക്വിഡേറ്ററുടെ പേരിൽ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് 
ആരംഭിക്കുകയുണ്ടായി. (എസ്. ബി . അക്കൗണ്ട് ഐ . ടി . 267 ) സംഘത്തിന്റെ പേരിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിലുള്ള 
ഓഹരി സംഖ്യ ലിക്വിഡേറ്ററുടെ പേരിലുള്ള എസ്. ബി. അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ ആസ്തികൾ 
കണ്ടെത്തി ഈടാക്കുവാനോ ബാദ്ധ്യതകൾ കൊടുത്ത് തീർക്കുവാനോ കഴിയാത്ത സാഹചര്യത്തിൽ ആസ്തി ബാദ്ധ്യതകൾ 
എഴുതിത്തള്ളുന്നതിന് അനുവാദത്തിനായി ജോയിന്റ് രജിസ്ട്രാരോട് അപേക്ഷിക്കുകയുണ്ടായി. സൂചന (2) ഉത്തരവുപ്രകാരം താഴെ 
പ്പറയുന്ന ആസ്തികൾ എഴുതിത്തള്ളുന്നതിനും ബാദ്ധ്യതകൾ കണ്ടുകെട്ടുന്നതിനും അനുമതി ലഭിച്ചിട്ടുണ്ട്. സംഘത്തിൽ നിന്നും 
സർക്കാരിലേക്ക് അടയ്ക്കുവാൻ ബാക്കിയുള്ളത് ആഡിററ് ഫീസിനത്തിൽ 1,602. 16 രൂപയാണ്. 


210 


KERALA GAZETTE 


[ PART III 


എഴുതിത്തള്ളുന്നതിന് അനുവാദം ലഭിച്ചത് 


ബാദ്ധ്യതകൾ 


ആസ്തികൾ 


രൂപ് 


രൂപ് 


84, 200 .00 


18. 83 


17 , 000 .00 


1,050.00 


44 , 873. 93 


36,725.62 


2 , 689 . 83 


ഓഹരി സംഖ്യ 
നിക്ഷേപം 
തേയ്മാന ഫണ്ട് 
ഡെഫിസിറ്റ് സ്റ്റോക്ക് കരുതൽ 
കൊടുക്കുവാനുള്ള പലിശ 
സെക്യൂരിറ്റി നിക്ഷേപം 
എസ്റ്റാബ്ലിഷ്മെന്റ് 
സംഘം കൊടുക്കേണ്ടവ 
ആകെ 


കയ്യിരിപ്പ് തുക 
ടെലഫോൺ ഡെപ്പോസിറ്റ് 
ഫർണിച്ചർ 
ഫിക്ചേഴ്സ് 
ഡാമേജ് സ്റ്റോക്ക് 
സംഘത്തിന് വരേണ്ട മുതലുകൾ 
അററ നഷ്ടം 


12 ,123.37 


23,399.50 


2 ,689.83 


15 ,250.00 


- 6 ,106.00 


26, 353 . 00 


1,66 ,272 . 88 


9 ,795. 06 


| 2, 23,561.32 


ആകെ 


2 , 24 , 986 . 53 


ആഡിററ് ഫീസിനത്തിൽ അടയ്ക്കുവാൻ ബാക്കിയുള്ള 1,602.16 രൂപ അടയ്ക്കുന്നതിന് ലിക്വിഡേറ്ററുടെ 27 - 12 - 2008 - ലെ 1 -ാം 
നമ്പർ തീരുമാന പ്രകാരം അപേക്ഷിക്കുകയും കണ്ണൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കോമൺ ലിക്വിഡേഷൻ 
ഫണ്ടിൽ നിന്നും 1,486 രൂപ അനുവദിച്ചുതരികയും 28- 1- 2009- ന് 421 -ാം നമ്പർ ചെലാൻ പ്രകാരം 1,602 രൂപ ഗവൺമെന്റിലേക്ക് 
അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ ഇതുവരെയുള്ള കണക്കുകൾ കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാറുടെ (ജനറൽ) ആഫീസിലെ എ . ഇ .എൽ. ആഡിററർ ആഡിററ് ചെയ്യുകയും വരവ് ചെലവ് കണക്ക് കടധന പട്ടിക എന്നിവ 
സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 

30 -3 - 2009 വരെയുള്ള വരവ് ചെലവ് കണക്ക് 
വരവ് 

ചെലവ് 
രൂപ് 

- രൂപ 
സസ്പെൻസ് ലയബിലിറ്റി ( ലിക്വിഡേററർ) 

252. 00 

സസ്പെൻസ് ലയബിലിറ്റി ( ലിക്വിഡേററർ) 252. 00 
എസ്. ബി . അക്കൗണ്ട് 

എസ്. ബി. അക്കൗണ്ട് 
( കെ . ഡി. സി. ബാങ്ക് ഐ . റ്റി.267 ) 

1, 699.00 ( കെ . ഡി . സി. ബാങ്ക് ഐ . റ്റി. 267 ) 

1,699 .00 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 

1,486. 00 ആഡിററ് ഫീസ് 

1, 602. 00 
പലിശ (എസ്. ബി. അക്കൗണ്ട്) 

13 .00 ലിക്വിഡേഷൻ ഫണ്ട് 

48 . 00 
ജില്ലാ സഹകരണ ബാങ്ക് ഓഹരി സംഖ്യ 

100.00 ലിക്വിഡേഷൻ ചാർജ് 

26 . 00 
ജില്ലാ ബാങ്ക് (എസ്. ബി. അക്കൗണ്ട്) 

| 77. 60 പലവക 

0.60 


ആകെ 


3 , 627. 60 


ആകെ 


3 ,627 . 60 


ലിക്വിഡേറററുടെ 21- 3- 2009 - ലെ 1 -ാം നമ്പർ തീരുമാനപ്രകാരം സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 30- 3 - 2009 - ന് വൈകുന്നേരം 
4 മണിക്ക് കണ്ണൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ആഫീസിൽവച്ച് ചേരുന്നതിന് തീരുമാനിച്ചുകൊണ്ട് കണ്ണൂർ 
താലൂക്ക്ഓഫീസ്, കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസ് എന്നിവിടങ്ങളിൽ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തി 
രുന്നുവെങ്കിലും അംഗങ്ങൾ ആരുംതന്നെ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടില്ല . 

സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ പേരിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക്, കണ്ണൂർ ഈവനിംഗ് ബ്രാഞ്ചിലുള്ള എസ്. ബി. 
അക്കൗണ്ട് ( ഐ . ടി . 267) അവസാനിപ്പിക്കുകയുണ്ടായി. ലിക്വിഡേഷൻ ചാർജ്ജ് 26 -3 - 2009 - ന് ചക്കരക്കൽ സബ് ട്രഷറിയിൽ 26 രൂപ 
അടയ്ക്കുകയും കോമൺ ലിക്വിഡേഷൻ ഫണ്ടിൽ 48 രൂപ നൽകുകയും ചെയ്തു . സംഘത്തിന്റെ ബാക്കിപത്രത്തിൽ ആസ്തികളും 
ബാദ്ധ്യതകളും ഇല്ല . തുടർന്ന് കേരള സഹകരണ നിയമം വകുപ്പ്74 അനുസരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്യുന്നതിനുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതിന് കണ്ണൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മുഖേന ജോയിന്റ് രജിസ്ട്രാരോട് 
അപേക്ഷിക്കുന്നതിന് തീരുമാനിച്ചു . 
- മേൽ സാഹചര്യത്തിൽ താഴെപ്പറയും പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


De 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി . 999 പ്രിയദർശിനി മെമ്മോറിയൽ റൂറൽ കോ - ഓപ്പറേറ്റീവ് ഹോസ്പിററൽ സൊസൈറ്റിയുടെ 
ലിക്വിഡേറ്ററായ എന്നിൽ അർപ്പിതമായ അധികാരം ഉപയോഗിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 73 (3) പ്രകാരം മേൽ സംഘ 
ത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് കേരള സഹകരണ നിയമം വകുപ്പ് 74 -ാം പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യുന്നതിന്കണ്ണൂർ ജില്ലാ സഹകരണ സംഘം വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറോട് ( ജനറൽ) ശുപാർശ ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 


14th JULY 2009] 


CO -OPERATIVE DEPARTMENT 


211 


30 -3 - 2009- ലെ ലിക്വിഡേറ്ററുടെ നടപടിക്രമം 


സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്യുന്നത് സംബന്ധിച്ച് ക്ലിപ്തം നമ്പർ സി . 999 പ്രിയദർശിനി മെമ്മോറിയൽ റൂറൽ കോ 
ഓപ്പറേറ്റീവ് ഹോസ്പിററൽ സൊസൈറ്റിയുടെ പ്രവർത്തനം സമാപ്തീകരിച്ചതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 
അനുസരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്ന നടപടിക്രമം സ്വീകരിക്കുന്നതിന് കണ്ണൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
(ജനറൽ) മുഖാന്തിരം കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറോട് (ജനറൽ) അപേക്ഷിക്കുവാൻ തീരുമാനിച്ചു . 


നമ്പർ 1159/ 2005 / എ . ഇ .എൽ. കെ . ഡിസ്. 


2009 മേയ് 11. 


സൂചന: - (1) ഈ ആഫീസിലെ ഇതേ നമ്പരായുള്ള 30 - 7 -2007 - ലെ ഉത്തരവ്. 


(2 ) സംഘം ലിക്വിഡേറ്ററുടെ 964/ 2007 / ടി നമ്പറായുള്ള 31 -3 - 2009 - ലെ നടപടിക്രമം. 


- നമ്പർ സി . 590 ആയി രജിസ്റ്റർചെയ്ത ഒണിയൻ വെസ്റ്റ് യു . പി. സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
നിലച്ചു പോയതിനാൽ സൂചന (1) വഴി കേരള സഹകരണ നിയമം വകുപ്പ് 71 (2 ) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് 
ഉത്തരവിടുകയും ലിക്വിഡേറ്ററായി തലശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 31 -1-2009- ന് ചാർജ്ജടുക്കുകയും സമാപീകരണ നടപടികൾ ആരംഭിക്കുകയും 
ചെയ്തു . 

- മേൽ സൂചന ( 2 ) വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കി രജിസ്ട്രേഷൻ റദ്ദ് ചെയ് 
ഉത്തരവാകണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. സൂചന (2) നടപടി ക്രമത്തിന്റെ ഒരു പകർപ്പ് ഇതോടൊപ്പം അടക്കം ചെയ്യുന്നു . 

സംഘം കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിററ് ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ 
പൂർത്തിയായ സാഹചര്യത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് 
നമ്പർ സി 590 ആയി രജിസ്റർ ചെയ്ത ഒണിയൻ വെസ്റ്റ് യു . പി. സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 
ലിക്വിഡേററർ 3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് 
വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


ണ 


ക്ലിപ്തം നമ്പർ സി. 590 , ഒണിയൻ വെസ്റ്റ് യു . പി. സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘം 

ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങളുടെ പകർപ്പ് 
നമ്പർ 964 / 2007 / ടി . 

- 2009 മാർച്ച് 31. 
സൂചന (1) കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 30 -7-2007 - ലെ 1155 /05/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

(2) കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 9- 3-2009 - ലെ 1155/ 05/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

- (3) കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 30 -3-2009 - ലെ 1155 /05/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 
സൂചന (1) ഉത്തരവ് പ്രകാരം ക്ലിപ്തം നമ്പർ സി. 590, ഒണിയൻ വെസ്റ്റ് യു . പി . സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി തലശ്ശേരി (ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഫീസിലെ തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ട് 
ഉത്തരവായിരുന്നു . മേൽ ഉത്തരവനുസരിച്ച് തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടർ 5 - 2 - 2008 - ന് ചാർജ്ജടുക്കുകയുണ്ടായി. മേൽ 
സൊസൈറ്റിയുടെ ആഡിററ് 31-3 - 2004 വരെ സഹകരണ വകുപ്പിലെ ആഡിററ് വിഭാഗം നടത്തിയിട്ടുണ്ട്. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത 
തീയതിയായ 5 - 2 - 2008- ലെ ആസ്തി- ബാദ്ധ്യതകൾ (2003 - 04- ലെ ഓഡിറ്റ് റിപ്പോർട്ടുപ്രകാരം) താഴെ പറയുന്നു. 


നല 


ബാദ്ധ്യത 


ആസ്തി 


രൂപ് 


രൂപ് 


2 , 132. 00 


801. 10 


993.93 


15 , 075. 05 


147 . 42 


200.00 


1. 89 


കയ്യിരിപ്പ് 
ബാങ്കിൽ 
മററു സ്ഥാപനങ്ങളിലെ നിക്ഷേപം 
ഫർണിച്ചർ 
സ്റ്റോക്ക് 
ഉപയോഗശൂന്യമായ സ്റ്റോക്ക് 
കുറവുകണ്ട് സ്റ്റോക്ക് 


1, 946 . 00 


65 . 51 


ഓഹരി മൂലധനം 
കരുതൽ ധനം 
പൊതുനന്മാ ഫണ്ട് 
ഹോണറേറിയം 

കോളർഷിപ്പ് ഫണ്ട് 
തേയ്മാന ഫണ്ട് 
സ്റ്റോക്കിനുള്ള കരുതൽ 
സംശയാസ്പദമായ ആസ്തികൾക്കുള്ള 
കരുതൽ 
സ്റ്റോക്കിലെ കുറവിനുള്ള കരുതൽ 


116 . 00 


1, 946. 00 


3 ,013 .70 


116 .00 


4, 101.40 


4, 627 . 90 


കിട്ടേണ്ടും അനാമത്ത് 


4 , 727. 90 


4 , 101. 40 


212 


KERALA GAZETTE 


[ PART III 


3, 013 .70 


102 . 00 


2 , 500 . 00 


133 .31 


ഉപയോഗശൂന്യമായ സ്റ്റോക്ക് 
പിഴപലിശയ്ക്ക് കരുതൽ 
ഗ്രാന്റ് 
വിദ്യാഭ്യാസ ഫണ്ട് 
അൺപ്ലെയിമ്ഡ് ഡിവിഡന്റ് 
തൻചെലവും സിൽബന്തി ചെലവും 
കൊടുക്കേണ്ടും അനാമത്ത് 
വിഭജിക്കാത്ത ലാഭം 


32 .75 


570.42 


3 ,586.30 


5 ,252 . 12 


ലാഭം 


660.50 


ആകെ 


29 , 983 . 15 


ആകെ 


| 29, 983 . 15 


ലിക്വിഡേറ്റർ സംഘത്തിൽ ചാർജ്ജടുത്തശേഷം ഓഡിററ് പൂർത്തിയാകാതിരുന്ന 1-4- 2004 മുതൽ 27 -3-2009 വരെയുള്ള വരവ് 
ചെലവ് കണക്കുകൾ ലഭ്യമായ രശീതികളും വൗച്ചറുകളും പ്രകാരം എഴുതി പൂർത്തിയാക്കുകയുണ്ടായി. ആയത് പ്രകാരം 
വരവ് ചെലവ് കണക്കുകൾ താഴെ പറയും പ്രകാരമാണ്. 


വരവ് 


ചെലവ് 


രൂപ് 


രൂപ് 


സേവിംഗ്സ് നിക്ഷേപം 


39, 455 , 15 


24 ,380. 10 


3, 960 .90 


260.00 


സേവിംഗ്സ് നിക്ഷേപം 
യാത്രാ ചെലവ് 
ഓഡിററ് ഫീ 
അഫിലിയേഷൻ ഫീ 


200 .00 


നിക്ഷേപങ്ങൾക്കുള്ള പലിശ 
മററു സ്ഥാപനങ്ങളിലെ ഓഹരി 
ഫർണിച്ചർ, ലൈബ്രറി വിൽപ്പന 
കൊടുക്കേണ്ടും അനാമത്ത് 


95. 42 


1000 . 00 


475.00 


709 .73 


സ്റ്റേഷനറി 


296. 00 


17 .00 


| 133 . 31 


3 , 688.00 


ബാങ്ക് ചാർജ്ജ് 
വിദ്യാഭ്യാസ ഫണ്ട് 
ലിക്വിഡേഷൻ ചാർജ്ജ് 
ലിക്വിഡേഷൻ ഫണ്ട് 
കൊടുക്കേണ്ടും അനാമത്ത് 
യോഗ ചെലവ് 


1, 223 . 00 


709 .73 


289. 32 


ആകെ 


45,325.78 


ആകെ 


31, 566.88 


കയ്യിരിപ്പ് 


801. 10 


14 ,560. 00 


46, 126 . 88 


46, 126.88 


മേൽ സംഘത്തിന്റെ പേരിൽ കോടിയേരി സർവ്വീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്ന എസ്. ബി. അക്കൗണ്ട് നമ്പർ 712 
അവസാനിപ്പിച്ച വകയിൽ ലഭിച്ച 18,435 . 10 രൂപയും സംഘം ഫർണിച്ചർ, ലൈബ്രറി പുസ്തകങ്ങൾ എന്നിവ ലേലംചെയ്ത 
വിററ വകയിൽ ലഭിച്ച 1, 000 രൂപയും ലിക്വിഡേറ്ററുടെ പേരിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ തലശ്ശേരി ശാഖയിലുണ്ടായി 
രുന്ന 27 -ാം നമ്പർ എസ്. ബി . അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയുണ്ടായി. 


ബാദ്ധ്യത ഇനത്തിൽ സർക്കാരിലേക്ക് ഓഡിററ് ഫീസിനത്തിൽ അടയ്ക്കുവാനുണ്ടായിരുന്ന 95.42 രൂപയും അഫിലിയേഷൻ 
ഫീസിനത്തിൽ അടയ്ക്കുവാനുണ്ടായിരുന്ന 475 രൂപയും ചട്ടപ്രകാരം ലിക്വിഡേഷൻ ചാർജ്ജിനത്തിൽ 3, 688 രൂപയും ലിക്വിഡേഷൻ 
ഫണ്ടിനത്തിൽ 1,223 രൂപയും യഥാസ്ഥാനങ്ങളിൽ ഒടുക്കിയിട്ടുണ്ട്. 


പിരിച്ചെടുക്കാൻ സാധിക്കാത്ത താഴെ പറയുന്ന ആസ്തികൾ എഴുതിത്തള്ളുന്നതിനും കൊടുത്തുതീർക്കാൻ കഴിയാത്ത ബാദ്ധ്യ 
തകൾ സംഘത്തിലേക്ക് കണ്ടുകെട്ടുന്നതിനും കണ്ണൂർ ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാർക്ക് അപേക്ഷ സമർപ്പിക്കുകയും അതനുസരിച്ച് 
ജോയിന്റ് രജിസ്ട്രാറുടെ 9-3 -2009 - ലെ 1155/ 05/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ് പ്രകാരം അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 


14th JULY 2009] 


CO -OPERATIVE DEPARTMENT 


213 


-- ജോയിന്റ് രജിസ്ട്രാറുടെ 9-3- 2009- ലെ 1155 /05/ എ . ഇ.എൽ. നമ്പർ ഉത്തരവ് പ്രകാരം എഴുതിതള്ളുന്നതിനും കണ്ടുകെട്ടുന്നതിനും 
അനുമതി ലഭിച്ച ആസ്തി ബാദ്ധ്യതകൾ. 


കണ്ടുകെട്ടേണ്ട ബാദ്ധ്യതകൾ 


എഴുതിത്തള്ളണ്ട് ആസ്തികൾ 


രൂപ് 


രൂപ് 


ഓഹരി സംഖ്യ 


2, 132.00 


- 946. 00 


993 .93 


116 . 00 


147. 42 


ഫർണിച്ചർ 
സ്റ്റോക്ക് 
കേടുവന്ന സ്റ്റോക്ക് 
കുറവുകണ്ട സ്റ്റോക്ക് 
കിട്ടേണ്ടും അനാമത്ത് 


3, 013 .70 


1. 89 


4 , 101. 40 


65 . 51 


4 ,729 . 90 


1, 946.00 


116 . 00 


3, 013 .70 


കരുതൽ ധനം 
പൊതുനന്മാ ഫണ്ട് 
ഹോണറേറിയം 

കോളർഷിപ്പ് ഫണ്ട് 
തേയ്മാന ഫണ്ട് 
സ്റ്റോക്കിനുള്ള കരുതൽ 
കേടുവന്ന സ്റ്റോക്കിനുള്ള കരുതൽ 
സംശയാസ്പദമായ ആസ്തികൾക്കുള്ള 
- കരുതൽ 
സ്റ്റോക്കിലെ കുറവിനുള്ള കരുതൽ 
പിഴപലിശ 
ഗ്രാന്റ് 
ലാഭവിഹിതം 
അനാമത്ത് കൊടുക്കേണ്ടത് 
വീതിക്കാത്ത ലാഭം 


4, 627 . 90 


4, 101. 40 


102. 00 


2 ,500 . 00 


32 . 75 


3 ,586. 30 


5 , 252 , 12 


ആകെ 


28 ,618 . 92 


ആകെ 


12 ,907.00 


ലിക്വിഡേറ്റർ വശം അവസാനം 14,560 രൂപ കയ്യിരിപ്പുണ്ടായിരുന്നു . സംഘം സമാപ്തീകരിക്കുന്നതിന് 1969 - ലെ സഹകരണ 
നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള അംഗങ്ങളുടെ അവസാന പൊതുയോഗം 27 - 3 - 2009 തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് 
ഓണിയൻ വെസ്റ്റ് യു . പി. സ്കൂൾപരിസരത്ത് വച്ച് ചേരുന്നതിന് അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു . അവസാന പൊതു 
യോഗത്തിൽ ആറ് അംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി നാളിതുവരെ ലിക്വിഡേറ്റർ നടത്തിയ പ്രവർത്തനങ്ങൾ വരവുചെലവ് 
കണക്കുകൾ എന്നിവ അവസാന പൊതുയോഗത്തിൽ വായിച്ച് അംഗീകരിച്ചു . അവസാന ജനറൽ ബോഡി പൊതുയോഗത്തിനുവന്ന 
ചെലവുകൾ കഴിച്ച് 14,560 രൂപ ലിക്വിഡേററർ വശം നീക്കിയിരിപ്പുണ്ടായിരുന്നു . ഈ തുക തലശ്ശേരി സർക്കിൾ സഹകരണ 
യൂണിയന് സംഭാവന നൽകുന്നതിന് യോഗം ഐക്യകണ്ന തീരുമാനിക്കുകയും ആയതിനുള്ള അപേക്ഷ ജോയിന്റ് രജിസ്ട്രാർക്ക് 
സമർപ്പിക്കുകയും ചെയ്തു . ജോയിന്റ് രജിസ്ട്രാറുടെ 30 - 3 - 2009 - ലെ 1155 / 05/ എഇഎൽ. നമ്പർ ഉത്തരവ് പ്രകാരം ആയതിനുള്ള 
അനുമതി ലഭിക്കുകയും ചെയ്തു . ആയത് പ്രകാരം കയ്യിരിപ്പ് തുകയായി ബാക്കിയുണ്ടായിരുന്ന 14,560 രൂപ 31-3- 2009 - ന് തലശ്ശേരി 
സർക്കിൾ സഹകരണ യൂണിയന് സംഭാവന നൽകുകയും ചെയ്തു . സംഘം സമാപീകരണ നടപടികൾ പൂർത്തിയായപ്പോൾ 
31- 9-2008- ന് യാതൊരു തുകയും നീക്കിയിരിപ്പുണ്ടായിരുന്നില്ല . 

- മേൽ സംഘത്തിന്റെ നാളിതുവരെയുള്ള കണക്കുകൾ കണ്ണൂർ ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാർ ആഫീസിലെ എ . ഇ .എൽ. 
ആഡിറ്റർ ആഡിററ് ചെയ്തിട്ടുണ്ട്. മേൽ വിവരിച്ച സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 
- ക്ലിപ്തം നമ്പർ സി . 590 ഓണിയൻ വെസ്റ്റ് യു . പി . സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള 
സഹകരണ നിയമം വകുപ്പ് 73 (3 ) പ്രകാരം അവസാനിപ്പിച്ചിരിക്കുന്നു. 


ക്ലിപ്തം നമ്പർ സി. 590 ഓണിയൻ വെസ്റ്റ് യു . പി. സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്യുന്നതിന് ശുപാർശ ചെയ്യുന്നു . 


(3) 


നമ്പർ 3224 / 2009/ എ . ഇ .എൽ. 


2009 മേയ് 28. 


സൂചന - കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 841/ 09/ ബി ആയുള്ള 18 -5 -2009- ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 
- നമ്പർ സി. 1108 ആയി രജിസ്റ്റർ ചെയ്ത് ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് ആന്റ് പ്രോസസിംഗ് സഹകരണ സംഘം പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ), കൂത്തുപറമ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ, ഇരിട്ടിയെ നിയമിച്ചുത്തരവാകുന്നു . 


214 


KERALA GAZETTE 


[PART III 


- സൂചന വഴി കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ട് പരിശോ 
ധിച്ചതിൽ നിന്നും സംഘം ബൈലായിൽ അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നി 
ല്ലെന്നും സംഘത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തന രഹിതമാണെന്നുംഉത്തമബോദ്ധ്യം 
കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


- ഉത്തരവ് 


നമ്പർ സി . 1334 ആയി രജിസ്റ്റർ ചെയ്ത് ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് ആന്റ് പാസസിംഗ് സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സൂചന (1) വഴി സമാപ്തീകരിച്ചു കൊണ്ടും 72 പ്രകാരം 
കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ മട്ടന്നൂർ യൂണിററ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു 
കൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിനെ അറിയിക്കേണ്ടതുമാണ്. 


നമ്പർ 3248/ 2009 / എ . ഇ .എൽ. 


2009 മേയ് 28. 


സൂചന: - കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 923 / 08 / ബി ആയുള്ള 16- 3- 2009 - ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 
നമ്പർ സി . 1253 ആയി രജിസ്റ്റർ ചെയ്ത മാട്ടൂൽ കൺസ്യൂമർ സഹകരണ സംഘം പ്രവർത്തനരഹിതമായതിനാൽ കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ 
യൂണിറ്റ് ഇൻസ്പെക്ടർ, പാപ്പിനിശ്ശേരിയെ നിയമിച്ചുത്തരവായിരുന്നു . 

സൂചന വഴി കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ട് പരിശോധി 
ച്ചതിൽ നിന്നും സംഘം 5- 9- 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബെലാവിൽ അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃ 
തമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും 
ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


ന 


നമ്പർ സി. 1253 ആയി രജിസ്റ്റർ ചെയ്ത മാട്ടൂൽ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 71(1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും 72 പ്രകാരം കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ 
എടക്കാട് യൂണിററ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ്ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിനെ അറിയിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


കണ്ണൂർ. 


REGISTRATION CERTIFICATE 
No. 0 -387/2009/ Rdis... 

2nd June 2009. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that the 
following Society , the particulars which is furnished in the 
Categorical Statement is registered by me today as a Co 
operative Society under the said Act on the basis of 
Limited Liability and that the bye - laws of the 
undermentioned society is also hereby registered under the 
said Section . 


2 . Date of Registration 6 - 2009 
3 . Address - Kanhangad P. O ., Kasaragod. 
4 . Liability — Limited . 
5. Area of Operation — Kasaragod District. 
6 . Main Objects — Welfare of the Hospital 

Employees. 
7. Authorised Share Capital - Rs. 56 lakhs 
8 . Maximum Borrowing Power of the Society 

150 times of paid up Share Capital + Reserve 

Fund . 
- 9. Type of Society - Rule 15-11 (1) Welfare Society. 


Categorical Statements 


1. Name and Number of Society — The Kasaragod 

District Hospital Employees Welfare Co -operative 
Society Ltd . 


Office of the Joint 
Registrar of Co- operative 

( Sd.) 
Societies (General), Joint Registrar of Co -operative 
Kasaragod . 

- Societies ( General). 


